Regn . No. KERBIL /2012 / 45073 
dated 5 - 9 - 2012 with RNI 

Reg. No. രജി. നമ്പർ 
KL / TV ( N )/ 634/2012- 14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNN 


കര 


രള സർക്ക 
NMENT OF 


മാർ 


F KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


| 


26th November 2013 
| 2013 നവംബർ 26 


THIRUVANANTHAPURAM , TUESDAY 


| No . 


വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


| 5th Agrahayana 1935 
1935 അഗ്രഹായനം 5 


PART III 
Stores Purchase 


Insurance Medical Services Department 

TENDER NOTICE 

| [ No. DIMS/ TN . 02/ 2013 -14] 
No. F4 -17597/2013 /DIMS . 

30th October 2013 . 


Sealed competitive tenders are invited for the supply 
of Craft Cover to Insurance Medical Services Department 
from original manufacturers or approved authorized 
distributors . 


SI. 
No . 


Specification 


GSM 


Item with Quantity 

in Nos. 


1 Craft Cover - 18 lakh 12 cm x 10 cm ( Super) 36 
2 Craft Cover - 25 lakh 112 cm x 82 cm 

(Super) 
The manufacturer/supplier shall supply the following 
numbers of cover directly to 3 stores of the Insurance 
Medical Services Department. 
Specification Supplied Destination 

quantity 


1. 12 cm x 10 cm 6 lakh 

11 . 5 cm x 8.5 cm 10 lakh 


Central Medical Store , 
Thycaud , 
Thiruvananthapuram . 
ESI Sub Store, 
Fort Kochi. 


2 . 12 cm x 10 cm 6 lakh 

11 . 5 cm x 8 . 5 cm 8 lakh 
3, 12 cm x 10 cm 6 lakh 

11. 5 cm x 8 .5 cm 7 lakh 


ESI Sub Store , 
Kozhikode . 


The item should be supplied with in two months 
from the date of supply order. The firm should submit the 
authorization letter along with tender if the items are 
supplied through authorized agent/distributor. The number 
and date of opening the tender should be superscribed 
on the envelope containing the tender . 

Estimate Cost 7 6,50,000 . 
Cost of tender form . 

Original 7 1,300 + VAT. 

Duplicate - 8 650 + VAT. 
Last date and time of issue of tender form 
26-11- 2013 , 3 p. m . 

Last date and time of receipt of tender form 
27 -11- 2013, 12 Noon . 

- Date and time of opening of tender -- 27 - 11 - 2013 , 
3 p . m . 

Tender form can be obtained either direct from the 
office of the Director of Insurance Medical Services on 
payment of its actual cost by cash /money orders or by 
paying 350 (Rupees Fifty only ) additionally over and 
above the cost of tender forms for getting the same 
through tapal/ post. Earnest Money Deposit for * 6 ,600 
(ie . 1 % of the estimated cost) will have to be furnished in 
the form of Demand Draft from a nationalized bank drawn 
in favour of the Director of Insurance Medical Services, 
Thiruvananthapuram and will be duly submitted along 
with duly filled tender forms as laid down in general 
conditions of Store Purchase rules and KFC . Tender forms 
without adequate Earnest Money Deposit and in complete 
details will be rejected summarily. The prices quoted for 
the covers should be inclusive of all taxes , duties 
and transportation charges to the place of delivery 


specified above. A sample cover each of the items 
mentioned above should also be submitted along with the 
tender document by the manufacturer /distributor. 

The tender received after the prescribed date and 
time will not be accepted . 

The undersigned reserves the right to accept or reject 
the tender without assigning any reason there of as 
provided under Store Purchase Rules . The purchase will 
be made strictly in accordance with Store Purchase Rules . 
The successful tenders shall deposit a sum equivalent to 
5 % of the value of the contract as security deposit . 

ഇൻഷ്വറൻസ് മെഡിക്കൽ സർവ്വീസസ് വകുപ്പിലേക്ക് 
താഴെ പറയുന്ന അളവിലുള്ള ക്രാഫ്റ്റ് കവർ വിതരണം ചെയ്യു 
ന്നതിന് മത്സരാടിസ്ഥാനത്തിലുള്ള മുദ്രവച്ച ടെണ്ടറുകൾ അംഗീ 
കൃത വിതരണക്കാരിൽ ഉൽപ്പാദകരിൽ നിന്നും ക്ഷണിച്ചു 
കൊള്ളുന്നു . 
| കമ ഇനവും 

അളവ് ജി . എസ്. എം . 
നമ്പർ എണ്ണവും 
1 ക്രാഫ്റ്റ് കവർ - 18 ലക്ഷം 12 cm x 10 cm 36 

( സൂപ്പർ) 
2 ക്രാഫ്റ്റ് കവർ - 25 ലക്ഷം 112 cm x 82 cm 36 

( സൂപ്പർ) 
- ഉൽപ്പാദകർ വിതരണക്കാർ താഴെപ്പറയുന്ന അളവിലുള്ള 
കവറുകൾ താഴെപ്പറയുന്ന എണ്ണം വീതം ഈ ഡിപ്പാർട്ടു 
മെന്റിന്റെ കീഴിലുള്ള സ്റ്റോറുകളിൽ നേരിട്ട് വിതരണം ചെയ്യേണ്ട 
താണ്. ഇവ സപ്തഓർഡർ കിട്ടി രണ്ട് മാസത്തിനുള്ളിൽ 
വിതരണം ചെയ്യേണ്ടതാണ്. 
വിതരണം ചെയ്യേണ്ട സ്ഥലം 

അളവ് എണ്ണം 
( 1) സെൻട്രൽ മെഡിക്കൽ സ്റ്റോർ, 12 cm x 10 cm 6 ലക്ഷം 

തൈക്കാട്, തിരുവനന്തപുരം 11. 5cm x 8.5 cm 10 ,, 
( 2) ഇ . എസ്. ഐ . സബ് സ്റ്റോർ, 12 cm x 10 cm 6 ,, 
ഫോർട്ട് കൊച്ചി 

11. 5cm x 8.5 cm 8 
(3 ) ഇ . എസ്. ഐ . സബ് സ്റ്റോർ, 12 cm x 10 cm 6 
കോഴിക്കോട് 

11. 5cm x 8 .5 cm 7 ,, 
-- അടങ്കൽ തുക ? 6,50,000. 
ദർഘാസ് ഫോറത്തിന്റെ വില : 

ഒറിജിനൽ ? 1,300 + വാറ്റ് 

ഡ്യൂപ്ലിക്കേറ്റ് ? 650 + വാറ്റ് 
ടെണ്ടർ ഫോറം വിതരണം ചെയ്യുന്ന അ വ സാന 
തീയതിയും സമയവും -- 26 - 11- 2013, 3 മണി. 

ടെണ്ടർ ഫോറം സ്വീകരിക്കുന്ന അവ സാ ന 
തീയതിയും സമയവും - 27 -11 - 2013 , 12 മണി. 

- ടെണ്ടർ തുറക്കുന്ന തീയതിയും സമയവും 27 -11- 2013, 
- 3 മണി. 

- അംഗീകൃത വിതരണക്കാരോ ഏജന്റോ ആണ് വിതരണം 
ചെയ്യു ന്നതെങ്കിൽ സ്ഥാപനത്തിന്റെ Authorization letter 
ടെണ്ടറിനോടൊപ്പം ഹാജരാക്കേണ്ടതാണ്. ടെണ്ടർ ഉൾപ്പെടുന്ന 
കവറിനു പുറത്ത് നമ്പരും ടെണ്ടർ തുറക്കുന്ന തീയതിയും 
രേഖപ്പെടുത്തേണ്ടതാണ്. ഇൻഷുറൻസ് മെഡിക്കൽ സർവ്വീസ 
സിന്റെ ഓഫീസിൽ നിന്നും പണമായോ/മണി ഓർഡറായോ/ 

നേരിട്ടോ അല്ലെങ്കിൽ ! 50 അധികമായി നൽകി തപാൽ 
മുഖനയോ മേൽപ്പറഞ്ഞ നിരക്കു കൾ പ്രകാരം ടെണ്ടർ 

ഫോമുകൾ വാങ്ങാവുന്നതാണ്. ഡയറക്ടർ, ഇൻഷ്വറൻസ് 
മെഡിക്കൽ സർവ്വീസസിന്റെ പേരിൽ ദേശസാൽകൃത ബാങ്കിൽ 
നിന്നും എടുത്ത ? 6,600 ഡി . ഡി . ടെണ്ടർ ഫോമിനോടൊപ്പം 
നിരതദ്രവ്യമായി സമർപ്പിക്കേണ്ടതാണ്. പർച്ചേസിംഗ് ഓഫീസർ 


നിശ്ചയിച്ച അടങ്കൽ തുകയുടെ 1 % നിരതദ്രവ്യം ഇല്ലാ 
ത്തതോ നിശ്ചിത ഫോറത്തിൽ അല്ലാത്തതോ പൂർണ്ണമല്ലാ 
ത്തതോ ആയ ടെണ്ടർ ഫോമുകൾ സ്വീകരിക്കുന്നതല്ല. ടെണ്ടറി 
നോ ടൊപ്പം ഓരോ ഐറ്റ ത്തിന്റെയും സാമ്പിൾ ക വർ 
നൽകേണ്ടതാണ്. 

സ്റ്റോർ പർച്ചേസ് റൂൾ| കേരള ഫിനാൻഷ്യൽ കോഡ് 
നിബന്ധനകൾ പാലിക്കാത്ത / അനുസൃതമല്ലാത്ത ടെണ്ട ർ 
ഫോമുകൾ സ്വീകരിക്കുന്നതല്ല. വിതരണക്കാർ ക്വാട്ട് ചെയ്യുന്ന 
തുകകൾ എല്ലാം ടാക്സകളും ഡ്യൂട്ടികളും ട്രാൻസ്പോർട്ടേഷൻ 
ചാർജ്ജുകളും ഉൾപ്പെടുന്നവയായിരിക്കണം. 


നിശ്ചിത തീയതിയും സമയത്തിനും ശേഷം ലഭിക്കുന്ന 
ടെണ്ടറുകൾ സ്വീകരിക്കുന്നതല്ല. സ്റ്റോർ പർച്ചേസ് റൂൾപ്രകാരം 
താഴെ ഒപ്പിട്ടിരിക്കുന്ന അധികാരിക്ക് പർച്ചേസിംഗ് ഓഫീസർക്ക് 
ടെണ്ടർ സ്വീകരിക്കുന്നതിനോ തള്ളികളയുന്നതിനോ ഉള്ള അധി 
കാരമുണ്ടായിരിക്കും പർച്ചേസ് നടത്തുന്നത് കർശനമായും 
സ്റ്റോർ പർച്ചേസ് റൂളിന് വിധേയമായിരിക്കും. പർച്ചേസിനായി 
തെരഞ്ഞെടുക്കുന്ന സ്ഥാപനം കോൺട്രാക്റ്റ് തുകയുടെ 5 % 
സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി നൽകേണ്ടെന്നതാണ്. 


- ( Sd.) 


Directorate of Insurance 
Medical Services, 
Thiruvananthapuram - 14. 


Director of 
Insurance Medical Services. 


